Reg . No. 02 ). MMID 
KL/ TV (N )/ 12/2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


SO 


GOVERNN 


GOO 


950 


do quo86 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


Vol. LVI 
Leijo 56 


21st June 2011 

2011 2010 21 
31st Jyaishta 1933 
1933 cujojoo 31 


No. 

10 . 
നമ്പർ 


25 


തിരുവനന്തപുരം, ചൊവ്വ 


TRAVANCORE DEVASWOM BOARD 


PRELIMINARY NOTIFICATION 


R . O .C . 10669/09 /Suit . 


December 2010. 


In consequent to the application dated 14 -5 -2009 
submitted by Shri P. Karunakaran Nair , Secretary of 
Sree Panchiyamman Temple Trust requesting for 
assumption of management of the temple by the 
Travancore Devaswom Board and in consequent to the 
preliminary enquiry report filed by Assistant Devaswom 
Commissioner, Thiruvananthapuram and further enquiry 
conducted by the Deputy Devaswom Commissioner 
(Inspection ) as per the order of Devaswom Commissioner 
in ROC. 10669/09 /Grant dated 19- 8 -2009 and report filed 
thereunder and the report submitted by the Devaswom 
Commissioner to the Travancore Devaswom Board 
satisfying the requirements and as the Board is satisfied 
with the conditions stipulated under section 37 and 
section 38 of the Travancore Cochin Hindu Religious 
Institutions Act do exist with respect to the above 
temple , its movable and immovable properties including 
the cash deposit (six lakhs) for take over and assumption 
of management and as the Board has resolved under ROC 
No. 4101/09 /Land dated 8 - 11-2010 to assume Management 
and Administration of the above temple and its all 
movable and immovable assets including the cash deposit 
thereunder. 


I, N . Vasu , Devaswom Commissioner, Travancore 
Devaswom Board do hereby notify that the Admission 
and Management of Panchiyamman Temple along with its 
all movables including cash deposit (6 lakhs ) and 
immovable properties measuring an area of 171/2 cents 
comprising in Sy. Nos. 400 / 9 and 401/ 9 of ( Patta 
No. 39376 ) of Nemom Village shall hereby stand vested 
unconditionally with the Board and that any objection for 
any person related or interested if any shall be filed 
before the Devaswom Commissioner within a period of 
two months and it is hereby further notified that in case 
of no objection received on the above subject matter 
within the prescribed time limit in pursuant to the 
preliminary notification , the final notification assuming 
management and administration of the temple with all its 
assests shall be promulgated and confirmed and all 
concerned shall be bound by it and shall abide by it. 


Travancore Devaswom Board , 

(Sd .) 
Thiruvananthapuram . Devaswom Commissioner. 


വിജ്ഞാപനം 


ആർ. ഒ. സി. 18811/ 07 / ഗ്രാന്റ്. 


2011 ഏപ്രിൽ 18 . 


വൈക്കം താലൂക്കിൽ വെച്ചൂർ വില്ലേജിൽ ഇട യാഴും 
ക ര യിൽ റീസർവേ നമ്പർ 2 01/ 7 - ൽ സ്ഥിതി ചെയ്യുന്ന 
സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന 
ഒരേക്കർ മുപ്പത്തിയഞ്ച്- ഇരുന്നൂറ് സെന്റ് (1 ഏക്കർ 35- 200 
സെന്റ്) പുരയിടവും ടി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥനും ഭരണ 
നിർവ്വഹണക്കാരും ടി ക്ഷേത കാര്യങ്ങൾ നിർവിഘ്നം നടത്തി 
കൊണ്ടുപോകാൻ അവർക്ക് കഴിയാത്ത സാഹചര്യത്തിൽ ടി 
ക്ഷേത്രവും 

- വസ് തു വ ക ക ളും 
മുതലു കളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് 
നിരുപാധികം വിട്ടു തരുന്നതിലേക്ക് ടി ക്ഷേത്ര ഉടമസ്ഥൻ 
ഡോക്ടർ പി. എൻ. ഗുപ്തൻ നമ്പൂതിരിപ്പാട്, പാടു നോൾ 
പാഴൂർമന , പാഴൂർക്കര, പിറവം വില്ലേജ്, എറണാകുളം ജില്ല 
അപേക്ഷ ബോധിപ്പിച്ചതനുസരിച്ച് തിരുവിതാംകൂർ കൊച്ചി 
ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് സെക്ഷൻ 37, 38 
പ്രകാരം നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് ആവശ്യമായ 
പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കുകയും ടി ക്ഷേത്രവും 
ക്ഷത വസ്തുവകകളും ഏറ്റെടുത്ത് ആയതിന്റെ ഉടമസ്ഥ 
തയും ഭരണ നിർവ്വ ഹ ണവും തിരു വിതാം കൂർ ദേവസ്വം 
ബോർഡിൽ നിക്ഷിപ്ത മാക്കു ന്നത് ടി ക്ഷേത്ര വിശ്വാസി 
കൾക്കും ഹൈന്ദവർക്കും കൂടുതൽ ഉപകാര പ്രദമാകുമെന്നും 
ആയതിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധിക 
ബാദ്ധ്യതകൾ ഉണ്ടാകുവാനിടയില്ലെന്നും ബോദ്ധ്യപ്പെട്ടതിനാൽ ടി 
ക്ഷേത്രവും ക്ഷേത്ര ത്തിന്റെ സക ല വിധ സ്ഥാ വ ര ജം ഗമ 
സ്വത്തു ക്കളും ഏറ്റെടുത്ത് തിരു വി താം കൂർ ദേവസ്വം 
ബോർഡിൽ നിക്ഷിപ്തമാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം 
ബോർഡ് തീരു മാ നിച്ചിട്ടു ള്ള താ ണ് . ഈ സംഗ തി യിൽ 
ആർക്കെങ്കിലും ആക്ഷേപംഉണ്ടെങ്കിൽ ആയത് ഇന്നുമുതൽ 
30 ദിവസത്തിനകം തിരു വിതാം കൂർ ദേവസ്വം ബോർഡ് 
മുൻപാകെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. ആക്ഷേപങ്ങൾ 
ഇല്ലാത്ത പക്ഷം ടി സമ യ പ രി ധി ക്കു ശേഷം പസ്തു ത 
ക്ഷേത്രവും ക്ഷേത്ര മുതലുകളും ഏറ്റെടുത്ത് പൂർണ്ണമായും 
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാക്കുന്നതും 
അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണെന്ന് ഇതിനാൽ 
തെര്യപ്പെടുത്തികൊള്ളുന്നു . 


ദേവസ്വം കമ്മീഷണർ ആഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ദേവസ്വം കമ്മീഷണർ. 


